Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No. KL / TV ( N ) /634/ 2015 -17 


ം 
കCOVERNS 


ം 


- 


രള സർ 
INMENT OF 


ക്കാർ 


+ 1 


KERALA 


tl cf Kk dov 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 4 


2015 ഫെബ്രുവരി 3 
3rd February 2015 

1190 മകരം 20 
20th Makaram 1190 


നമ്പർ 


Vol. IV 


No . J 


Thiruvananthapuram , 

Tuesday 


1936 മാഘം 14 
14th Magha 1936 


PART III 
Commissionerate of Land Revenue 


ERNAKULAM DISTRICT 


Moovattupuzha Taluk 

ലേല പരസ്യം 


നമ്പർ സി2- 2845 / 2012. 

2014 ഡിസംബർ 8. 
- “ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി 2015 - ന്റെ ഭാഗമായി 
വിതരണം ചെയ്തതും ഈ താലൂക്കിൽ മൂവാറ്റുപുഴ, വാളകം 
എന്നീ വില്ലേജുകളിൽ ഉൾപ്പെട്ടുവരുന്ന തു മായ ഭൂമിയിൽ 
നിലനിൽക്കുന്ന ചെറുതും വലുതുമായ മരങ്ങൾ 18 - 2 - 2015 - ന് 
പകൽ 11 മണിക്ക് മൂവാറ്റുപുഴ താലൂക്ക് ഓഫീസിൽ വച്ച് 
ലേലം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ലേലത്തിൽ പങ്കെടു 
ക്കുവാൻ താൽപര്യമുള്ളവർ നിരതദ്രവ്യം കെട്ടിവച്ച്അന്നേ 
ദിവസം ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. സർക്കാർ ലേല 
ങ്ങൾക്ക് ബാധക മായ നിബന്ധനകൾ ഈ ലേല ത്തിനും 
ബാധ ക മാ ണ് . ലേലം നട ത്തുന്ന ദിവസം ഹർത്താലോ 
പണിമുടക്കോ മറ്റുതടസ്സങ്ങളോ ഉണ്ടാകുന്നപക്ഷം തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം ലേലം നടത്തുന്നതാണ്. 


പ്ലാവ് 


നിരതദ്രവ്യം- 1, 50,000. 
- ലേലം പിടിക്കുന്നവർ ലേല തുകയുടെ 1/ 3 തുക അന്നേ 
ദി വസം തന്നെ കെട്ടി വ യ് ക്കേ ണ്ട തും ബാക്കി തുക 30 
ദിവസത്തിനകം ഒടുക്കേണ്ടതുമാണ്. അല്ലാത്തപക്ഷം ലേലം 
അസാധുവായി കണക്കാക്കുന്നതുമാണ്. 

മരങ്ങളുടെ വിവരം 
ഇനം എണ്ണം വലുപ്പം (ഏകദേശം) 

- ബി .എച്ച്. 
ആഞ്ഞിലി 

70 സെ . മീ. - 230 സെമീ. 
തെങ്ങ് 
പൊങ്ങല്യം 

40 സെ . മീ . 95 സെ . മീ . 
മരുത് 

100 സെ . മീ . - 180 സെ . മീ . 
തേക്ക് 

60 സെ . മീ . - 150 സെ . മീ . 

90 സെ . മീ . 250 സെ . മീ . 
ഈന്ത് 

50 സെ . മീ . 
വട്ട 

30 സെ . മീ . - 75 സെ . മീ . 
നാരകം 

40 സെ . മീ . 85 സെ . മീ . 
ഈട്ടി 
ഇലവ് 

90 സെ . മീ. 170 സെ . മീ . 
മാഞ്ചിയം 

60 സെ . മീ . 
റബ്ബർ 

65 സെ . മീ . - 020 സെ . മീ . 
പാല 

70 സെ . മീ . 135 സെ . മീ. 
പൊട്ടാമി 

70 സെ . മീ . - 450 സെ . മീ . 
തേരകം 

30 സെ . മീ . 90 സെ . മീ . 
വെള്ളിലാവ് 

95 സെ . മീ . 

വാളകം 
റബ്ബർ 

30 സെ . മീ . - 120 സെ . മീ . 
ആഞ്ഞിലി 

40 സെ . മീ . 130 സെ . മീ. 
തേക്ക് 

75 സെ . മീ . 
വട്ട 

75 സെ . മീ . - 120 സെ . മീ . 
എടന 

75 സെ . മീ . 
കുടംപുളി 


200 


90 


- ലിസ്റ്റ് സംബന്ധിച്ച് വിശദമായ പരിശോധനയ്ക്ക് താലൂക്ക് 
ഓഫീസിൽ ബന്ധപ്പെടാവുന്നതാണ്. 


താലൂക്കാഫീസ്, 
മൂവാറ്റുപുഴ. 


( ഒപ്പ്) 
തഹശീൽദാർ. 


